25th JULY 2017] 


KERALA GAZETTE 


109 


Regn .No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL/TV ( N )/ 634/2015 - 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


: 


ജ്ജിച്ചിട്ട 


L 


GOVERN 


- 
കേര 


രള സർക് 
NMENT OF 


വ 
രക്കാർ 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ജൂ ലൈ 25 

25th July 2017 
1192 കർക്കടകം 9 
9th Karkadakam 1192 
1939 ശ്രാവണം 3 
3rd Sravana 1939 


Vol. VIJ 


No . 


Thiruvananthapuram , 

Tuesday 


PART 1 


Notifications and Orders issued by the Government 


Gaz . No .30/2017/DTP ( Part I). 


25th JULY 2017] 


KERALA GAZETTE 


110 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 
വിജ്ഞാപനം 


Whereas, the Government is of the opinion that an 
industrial dispute exists between Sri Suresh Kumar , A ., 
Sethumandhiram, Menonkavala, Kodanadu P. O ., 
Perumbavur ( Via .), and the General Manager, Express 
House, The New Indian Express , Express Publications 
( Madurai ) Limited, Kaloor, Kochi- 682 017, in respect of 
matters mentioned in the annexure to this order. 


( 1 ) 


And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication ; 

Now , therefore, in exercise of the powers conferred 
by Section 10 ( 1 ) (c ) of the Industrial Disputes Act of 
1947 (Central Act XIV of 1947 ) and by Section 17 (2 ) of 
the Working Journalists and Other Newspaper Employees 
(Conditions of Service ) and Miscellaneous Provisions 
Act, 1955 (No. 45 of 1955 ) the Government hereby 
directs that the said industrial dispute be referred for 
adjudication to the Labour Court, Ernakulam . The Labour 
Court will pass award within a period of three months. 


നമ്പർ 25701/എച്ച്3 /2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ജൂൺ 16. 
- 1952 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 - ാം 
കേന്ദ്ര ആക്ട് ) 3 -0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച് 
കേരള സർക്കാർ, ശ്രീ . എം . ജെ . ബേബി, അഡ്വ ക്കേ റ്റ്, 
മണിക്ക ത്തു പറമ്പിൽ ഹൗസ്, കോടതി സൈഡ് റോഡ്, 
ഇരിങ്ങാലക്കുട, തൃശ്ശൂർ- 680 121 എന്നയാളെ തൃശ്ശൂർ റവന്യൂ 
ജില്ല യിൽ ഉൾപ്പെട്ട മുകു ന്ദ പുരം താലൂക്ക് ഓഫീസ് 
ഇരിങ്ങാലക്കുട പ്രദേശത്തേക്ക് 26 - 6 - 2017 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 25/ 97 / TCR ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 

- (2 ) 
നമ്പർ 26274 /എച്ച്3 / 2016/ നിയമം. 

തിരുവനന്തപുരം, 2017 ജൂൺ 16. 
1952 - ലെ നോട്ട്റീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 - ാം 
കേന്ദ് ആക്ട്) 3 - 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽക പ്പെട്ട അധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച് 
കേരള സർക്കാർ , ശീമതി കെ . രാജ മ്മ , അ ഡി ക്കേ റ്റ് , 
മുല്ലക്കൽ ഹൗസ്, പുതിയിടം, കായംകുളം, ആലപ്പുഴ- 690 502 
എന്നവരെ ആലപ്പുഴ റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട 
മാവേലിക്കര, കാർത്തികപ്പള്ളി എന്നീ താലൂക്ക് പ്രദേശത്തേക്ക് 
29 - 6 - 2017 - ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 26 /97 / ALPA ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ANNEXURE 


Whether there is a denial of benefits as per Majidia 

Wage Board to Sri Suresh Kumar by the 
management of the New Indian Express, 
Express Publication , Madurai Ltd ., Kaloor , 
Kochi and whether it is justifiable ? If not what 
relief he is entitled to ? 


By order of the Governor, 

- TOM JOSE , 
Additional Chief Secretary. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
- ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


| 10 


